O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2022 ജനുവരി 18 
Tuesday , 18th January 2022 


1197 മകരം 4 


1943 പൌഷം 28 


4th Makaram 1197 


28th Pousha 1943 


നമ്പർ 


3 


വാല്യം 11 
Vol . XI 


No. 


Part III 


Dairy Development Department 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2022 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


4 


KERALA GAZETTE 


Part III 


ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ നടപടിക്രമം 


നമ്പർ സി1-2656 2017 . 

2021 ഡിസംബർ 10 . 
വിഷയം : ക്ഷീര വികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയം എറണാകുളം 

ക്ഷീര വികസന സർവ്വീസ് യൂണിറ്റ് പട്ടിമറ്റം ബ്രഹ്മപുരം ക്ഷീരോൽപാദക സഹകരണ 
സംഘം ക്ലിപ്തം നമ്പർ ഇ 2009 ( ഡി ) ( 1 ) ആപ്കോസിലെ കേരള സഹകരണ സംഘം 
നിയമം വകുപ്പ് 71 ( 1 ) പ്രകാരം സമാപീക രിച്ചു കൊണ്ടും വകുപ്പ് 74 പ്രകാരം 

രജിസ്ട്രേഷൻ റദ്ദ് ചെയ്തുകൊണ്ടും ഉത്തരവാകുന്നു . 
പരാമർശം :-( 1 ) ഈ ഓഫീസിലെ 18-8-2017 - ലെ കോൺഫറൻസ് തീരുമാനവും , 23-8-2017 , 25-5-2018 , 

12-7-2021 എന്നീ തീയതികളിലെ ഇതേ നമ്പർ ഉത്തരവുകളും 26-3-2018 , 26-12-2018 , 

25-12-2019 , 18-6-2021 എന്നീ തീയതികളിലെ ഇതേ നമ്പർ കത്തുകളും . 
( 2 ) പട്ടിമറ്റം ക്ഷീരവികസന ഓഫീസറുടെ 26-2-2018 , 10-9-2018 , 19-5-2021 , 30-11-2021 

എന്നീ തീയതികളിലെ 253 2017 , 430,2018 , 126 , 2018 നമ്പർ റിപ്പോർട്ടുകൾ . 


ഉത്തരവ് 


സഹ ക ര ണ 


വട വു കോട് ബ്ലോക്കിലെ ബ്രഹ്മപുരം ക്ഷീരോത്പാദക 

സംഘം ക്ലിപ്തം 
നമ്പർ ഇ 2009 ( ഡി ) ( 1 ) ആപ്കോസ് കുന്നത്തുനാട് താലൂക്കിലെ വടവു കോട് പുത്തൻകുരിശ് 
ഗ്രാമ പഞ്ചായത്തിൽപ്പെട്ട 5 , 6 വാർഡുകൾ ഉൾപ്പെട്ട ബഹ്മ പുരം , ചെല്ലപ്പാടം എന്നീ പ്രദേശങ്ങൾ 
ഉൾപ്പെടുത്തി 18-4-1992 - ൽ ( Order No. C3 / 7203 / 1991 R. Dis of Joint Register ) രജിസ്റ്റർ ചെയ്ത് 
5-9-1992 - ൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളതാണ് . എന്നാൽ സംഘം 2015 മുതൽ പ്രവർത്തനരഹിതമാണെന്നും 
പുനരുദ്ധരിക്കാൻ സാധ്യതയില്ലെന്നും 18-8-2017 - ലെ കോൺഫറൻസിൽ പട്ടിമറ്റം ക്ഷീര വികസന 
ഓഫീസർ അറിയിച്ചിരിക്കുന്നു . സംഘത്തെ സംബന്ധിച്ച് 1969 - ലെ KCS Act വകുപ്പ് 65 പ്രകാരം 
അന്വേഷണം നടത്തുന്നതിന് 23-8-2017 - ലെ സി1-2656 / 2017 നമ്പർ ഒന്നാം പരാമർശ ഉത്തരവ് പ്രകാരം 
പട്ടിമറ്റം ക്ഷീര വികസന ഓഫീസറെ ചുമതലപ്പെടുത്തിയിട്ടുള്ളതാണ് . പട്ടിമറ്റം ക്ഷീരവികസന ഓഫീസർ 
26-2-2018 - ൽ സമർപ്പിച്ച 253 / 2017 -ാം നമ്പർ അന്വേഷണ റിപ്പോർട്ടിൽ സംഘത്തിന്റെ മിനിറ്റ്സ് ബുക്ക് , 
പെയ്മെന്റ് രജിസ്റ്റർ , ക്യാഷ് ബുക്ക് എന്നീ രജിസ്റ്ററുകൾ മാത്രമാണ് ലഭിച്ചിട്ടുള്ളതെന്നും സംഘത്തിന് 
സ്വന്തമായി സ്ഥലവും കെട്ടിടവുമില്ലെന്നും വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന സംഘം ശേഖരിച്ചിരുന്ന 
പാൽ ഡയറിക്ക് നൽകുന്നതിനും പ്രാദേശിക വില്പനക്കുമാണ് ഉപയോഗിച്ചിരുന്നതെന്നും സൂചിപ്പിച്ചിരിക്കുന്നു . 
ഇങ്ങനെ ലഭിക്കുന്ന തുക യിൽ നിന്നും കർഷക രുടെ പാൽ വില കൊടുത്ത് തീർത്തിട്ടുള്ളതായും 
31-3-2013 - ലെ ക്യാഷ് ബുക്ക് ബാലൻസായ X 560.40 , 3-4-2013 - ന് സ്റ്റോക്ക് വെരിഫിക്കേഷൻ ഓഫീസർ 
വെരിഫൈ ചെയ്തിട്ടുള്ളതായും അറിയിച്ചിരിക്കുന്നു . ടി തുക സെക്രട്ടറി ഇൻ - ചാർജ്ജിനെ ഏൽപ്പിച്ച 
തായും സ്റ്റോക്ക് വെരിഫിക്കേഷൻ റിപ്പോർട്ട് പ്രകാരമുള്ള സാധനങ്ങൾ പുത്തൻകുരിശ് സംഘത്തിൽ 
സൂക്ഷിച്ചിട്ടുള്ളതായും റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്നു . യൂണിയൻ ബാങ്ക് ഇരുമ്പനം ശാഖയിലുള്ള 

338402010006932 ' നമ്പർ അക്കൗണ്ടിൽ 30-9-2017 വരെ ആകെ ? 15,044.64 ഉള്ളതായും 
ആയതിന്റെ സ്റ്റേറ്റ്മെന്റ് സഹിതം അറിയിച്ചിരിക്കുന്നു . ടി തുകയിൽ നിന്നും അംശദായ കുടിശ്ശികയായ 
? 9,158 അടക്കുകയും ബാക്കി അക്കൗണ്ടി ലു ണ്ടാ യി രുന്ന { 8,049.79 ക്ഷീര വികസന വകുപ്പ് 
ഡയറക്ടറുടെ " STSB 799011400006779 ' എന്ന അക്കൗണ്ടിലേക്ക് ഡിമാന്റ് ഡ്രാഫ്റ്റായി നിക്ഷേപിക്കു 
കയും ചെയ്തിട്ടുള്ളതായി പട്ടിമറ്റം ക്ഷീര വികസന ഓഫീസർ 30-11-2021 - ലെ 126 / 2018 -ാം നമ്പർ കത്ത് 
പ്രകാരം അറിയിച്ചിട്ടുണ്ട് . മിൽമയിൽ നിന്നും തുകയൊന്നും ലഭിക്കാനില്ലെന്നും സംഘം പ്രവർത്തന 
പരിധിയിൽ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് വരികയും ക്ഷീര കർഷകർ സ്ഥലം വിട്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് 
താമസം മാറ്റുകയും ചെയ്തതി നാൽ സംഘത്തിന്റെ തുടർ പ്രവർത്തനം സാധ്യമല്ലെന്ന് പട്ടിമറ്റം 
ക്ഷീരവികസന ഓഫീസർ അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നു . ഇതേത്തുടർന്ന് 1. മാനേജർ , 
ജില്ലാ സഹകരണ ബാങ്ക് , എറണാകുളം , 2. മാനേജിംഗ് ഡയറക്ടർ , എറണാകുളം മേഖലാ സഹകരണ 
ക്ഷീരോല്പാദക യൂണിയൻ , ഇടപ്പള്ളി , എറണാകുളം , 3. അസിസ്റ്റന്റ് രജിസ്ട്രാർ സർക്കിൾ സഹകരണ 
യൂണി യൻ എന്നി വർക്ക് ബഹ്മ പുരം ക്ഷീരോ ല് പാദ ക 

സംഘം ക്ലിപ്തം നമ്പർ 
E.209 ( D ) ( 1 ) Apcos സമാപ്തീകരിക്കുന്നതിന് എന്തെങ്കിലും ആക്ഷേപം ബോധിപ്പിക്കാനുണ്ടെങ്കിൽ ആയത് 
ഏഴ് ദിവസത്തിനകം അറിയിക്കേണ്ടതാണെന്ന് 26-3-2018 - ലെ ഒന്നാം പരാമർശ കത്ത് മുഖേന അറിയിപ്പ് 
നൽകിയിട്ടുള്ളതാണ് . ആയത് സംബന്ധിച്ച് നാളിതുവരെ മറുപടിയൊന്നും ലഭ്യമായിട്ടില്ലാത്തതുമാണ് . 


സംഘം വക 


സഹ ക രണ 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


18th January 2022 


KERALA GAZETTE 


5 


നില വിൽ ഈ പ്രദേശത്ത് സംഘം പുന രു ജ്ജീവിപ്പിക്കാൻ യാതൊരു സാധ്യത യു മില്ലാത്ത 
സാഹചര്യത്തിൽ സംഘം സമാപ്തീകരിക്കുന്നതിനായി 1969 - ലെ KCS നിയമം വകുപ്പ് 72 ( 1 ) പ്രകാരം 
ലിക്വിഡേറ്ററായി പട്ടിമറ്റം ക്ഷീരവികസന ഓഫീസറെ നിയമിച്ച് 25-5-2018 - ൽ ഉത്തരവായിട്ടുള്ളതാണ് . 
സംഘം ദീർഘ നാളുകളായി പ്രവർത്തനരഹിത മാ യ തി നാൽ സംഘം സമാപ്തീക രി ക്കു ന്ന തിന് 
എന്തെങ്കിലും ആക്ഷേപം ഉള്ളവർ ലിക്വിഡേറ്ററെ രണ്ട് മാസത്തിനുള്ളിൽ രേഖാമൂലം അറിയിക്കേണ്ടതാണെന്ന് 
വടവുകോട് പുത്തൻകുരിശ് ഗ്രാമ പഞ്ചായത്തിലെ വിവിധ ഗവ . സ്ഥാപനങ്ങളിലും പൊതു സ്ഥലങ്ങളിലും 
ഓഫീസ് നോട്ടീസ് ബോർഡിലും 10-9-2018 - ൽ നോട്ടീസ് പതിപ്പിച്ചിട്ടുള്ളതും ആയതിന് നാളിതുവരെ 
യാതൊരു ആക്ഷേപവും ലഭിച്ചിട്ടില്ലാത്തതുമാകുന്നു . 


സഹ ക ര ണ 


മേൽ സാഹ ചര്യ ത്തിൽ ( ബഹ്മ പുരം ക്ഷീരോ ത് പാ ദക 

സംഘം ക്ലിപ്തം 
നമ്പർ ഇ 209 ( ഡി ) ( 1 ) ആപ്കോസ് തുടർന്ന് പ്രവർത്തിപ്പിക്കുന്നതിന് യാതൊരു സാദ്ധ്യതയുമില്ലായെന്നും 
സംഘം സമാപ്തീകരിക്കാവുന്നതാണെന്നും ബോദ്ധ്യപ്പെട്ടിരിക്കുന്നു . ആയതിനാൽ 1969 -ലെ കേരള 
സഹകരണ സംഘം നിയമം വകുപ്പ് 71 ( 1 ) പ്രകാരം ബ്രഹ്മപുരം ക്ഷീരോത്പാദക സഹകരണ സംഘം 
ക്ലിപ്തം നമ്പർ ഇ 209 ( ഡി ) ( 1 ) ആപ്കോസ് സമാപ്തീകരിച്ചുകൊണ്ടും വകുപ്പ് 74 പ്രകാരം സംഘത്തിന്റെ 
രജിസ്ട്രേഷൻ റദ്ദ് ചെയ്തുകൊണ്ടും ഇതിനാൽ ഉത്തരവാകുന്നു . 


ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ 
കാര്യാലയം , എറണാകുളം . 


( ഒപ്പ് ) 
ഡെപ്യൂട്ടി ഡയറക്ടർ . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


6 


KERALA GAZETTE 


Part III 


ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ നടപടിക്രമം 

( ഹാജർ : ജോസ് ജേക്കബ് ) 


നമ്പർ സി2-7342019 . 


2021 ഡിസംബർ 10 . 


വിഷ യം : -ക്ഷീര വി ക സന വകുപ്പ് - എ റ ണാകു ളം - മൂവാറ്റു പുഴ - ഈസ്റ്റ് വാഴപ്പിള്ളി 

ക്ഷീരോത്പാദക സഹകരണ സംഘം ക്ലിപ്തം നമ്പർ ഇ 247 ( ഡി ) ആപ്കോസ് 
സമാപ്തീകരണത്തിന്റെ തുടർ പ്രവർത്തനങ്ങൾക്കായി കേരള സഹകരണ സംഘം 
നിയമം വകുപ്പ് 72 ( 1 ) പ്രകാരം ലിക്വിഡേറ്ററായി മൂവാറ്റുപുഴ ക്ഷീരവികസന ഓഫീസറെ 

നിയമിച്ച് ഉത്തരവാകുന്നു . 
പരാമർശം : -മൂവാറ്റുപുഴ ക്ഷീരവികസന ഓഫീസറുടെ സെക്ഷൻ 66 പ്രകാരമുള്ള എൻക്വയറി 

റിപ്പോർട്ട് . 
മൂവാറ്റുപുഴ ബ്ലോക്കിലെ ഈസ്റ്റ് വാഴപ്പിള്ളി ക്ഷീരോല്പാദക സഹകരണ സംഘം ക്ലിപ്തം 
നമ്പർ ഇ 247 ( ഡി ) ആപ്കോസ് 28-2-1994 - ന് രജിസ്റ്റർ ചെയ്ത 12-5-1994 - ന് പ്രവർത്തനം ആരംഭിച്ചിട്ടു 
ള്ളതുമാണ് . ടി സംഘം നിരവധി വർഷങ്ങളായി പ്രവർത്തനരഹിതമാണ് . സംഘത്തിന് സ്വന്തമായി 
സ്ഥലമോ കെട്ടിടമോ ഇല്ല എന്നും സംഘത്തിന്റെ രേഖകൾ ഒന്നും തന്നെ നിലവിൽ ലഭ്യമല്ല എന്നും 
സൂചന പ്രകാരം മൂവാറ്റു പുഴ ക്ഷീര വി ക സന ഓഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടു ണ്ട് . സംഘം 
സമാപീ ക ര ണ ത്തിന് മുന്നോടിയായി ആക്ഷേപങ്ങൾ ഉണ്ട ങ്കിൽ ആയത് ഒരു മാസത്തിനകം 
അറിയിക്കണമെന്ന് കാണിച്ചു കൊണ്ട് നോട്ടീസ് ക്ഷീര വികസന ഓഫീസ് നോട്ടീസ് ബോർഡിലും 
പായി പ് പഞ്ചാ യത്ത് നോട്ടീസ് ബോർ ഡിലും മറ്റു ബന്ധ പ്പെട്ട് 

പൊതു സ്ഥ ല ങ്ങ ളിലും 
പരസ്യപ്പെടുത്തിയെങ്കിലും യാതൊരു പ്രതികരണവും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ ടി സംഘത്തിന്റെ 
രജിസ്ട്രേഷൻ റദ്ദ് ചെയ്ത്കൊണ്ട് സമാപീകരിക്കുവാൻ മൂവാറ്റുപുഴ ക്ഷീരവികസന ഓഫീസർ സൂചന 
റിപ്പോർട്ടിൽ ശിപാർശ ചെയ്തിരിക്കുന്നു . മേൽ സാഹചര്യത്തിൽ സംഘം സമാപ്തീകരിക്കുന്നതിന് 
ആ വ ശ്യ മായ നട പടി കൾ 

ക ര ള സഹ ക ര ണ 

നിയമം 71 ( 2 ) പ്രകാരം 
സ്വീകരിക്കാവുന്നതാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു . 


196 9 - ല 


സംഘം 


ഉത്തരവ് 


1969 - ലെ കേരള സഹകരണ നിയമങ്ങളും ചട്ടങ്ങളിലെയും വകുപ്പ് 71 ( 2 ) പ്രകാരം ഈസ്റ്റ് വാഴപ്പിള്ളി 
ക്ഷീരോല് പാദക സഹകരണ സംഘം ക്ലിപ്തം നമ്പർ ഇ 247 ( ഡി ) ആപ്കോസ് പ്രവർത്തനം 
സമാപ്തീകരിക്കുന്ന തി നായി വകുപ്പ് 72 ( 1 ) പ്രകാരം മൂവാറ്റു പുഴ ക്ഷീര വി ക സന ഓഫീസറെ 
സമാപ്തീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിലേക്കായി ലിക്വിഡേറ്ററായി നിയമിച്ച് ഉത്തരവാകുന്നു . 
ലിക്വിഡേറ്ററുടെ കാലാവധി ഈ ഉത്തരവ് തീയതി മുതൽ പ്രന്തണ്ട് മാസം ആയിരിക്കുന്നതും നിശ്ചിത 
കാലവധിക്കകം സംഘത്തിന്റെ ആസ്തി ബാദ്ധ്യതകൾ തിട്ടപ്പെടുത്തി ക്രമീകരിക്കേണ്ടതും ലിക്വിഡേഷൻ 
നടപടികൾ പൂർത്തിയാക്കി പ്രസ്തുത വിവരങ്ങൾ രേഖാമൂലം ഈ ഓഫീസിൽ സമർപ്പിക്കേണ്ടതുമാണ് . 


ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ 
കാര്യാലയം , എറണാകുളം . 


( ഒപ്പ് ) 
ഡെപ്യൂട്ടി ഡയറക്ടർ . 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 2022 . 


Digitally signed by Salim A 
Date : 2022.01.18 04:33:57 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


